© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(NV634/2021-2023 


2021 





കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 ജനുവരി 12 








തിരുവനന്തപുരം, 12th January 2021 
വാല്യം 10 ചൊവ്വ ലിലി നമ്പര്‍ 
1196 ധനു 28 മ 
Vol. X Thiruvananthapuram, സ No. 
Tinsel 1942 പൌഷം 22 
meee 22nd Pousha 1942 
PART 111 
Education Department 
നോട്ടിഫിക്കേഷന്‍ (2) 
(1) നമ്പര്‍ ഡി / 6736 /2020(2). 2020 നവംബര്‍ 19. 
നമ്പര്‍ ഡി /2891/2020. 2020 നവംബര്‍ 19. സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളര്‍ 2007 നവംബര്‍ 


മാസത്തില്‍ നടത്തിയ ഇലക്ട്രോണിക്സ്‌ ആന്റ 

സാങ്കേതിക പരീക്ഷാ കണ്‍ദ്രടാളര്‍ 2006 നവഠബര്‍ 
നി ഇന്‍സ്ര്രുമെന്റേഷന്‍ എഞ്ചിനീയറിംഗ്‌ ഡിപ്ലോമ പരീക്ഷയില്‍ 
മാസത്തില്‍ നടത്തിയ ഇലക്ട്രോണിക്സ്‌ ഡിപ്ലോമ ~ 
L കൊരട്ടി സര്‍ക്കാര്‍ പോളിടെക്നിക്കില്‍ നിന്നൂം 81210064 

പരീക്ഷയില്‍ കോതമംഗലം സര്‍ക്കാര്‍ പോളിടെക്നിക്കില്‍ 
രജിസ്റ്റര്‍ നമ്പര്‍ പ്രകാരം പാസ്പായ ശ്രീ. ദിനന്‍ ശശി, സി. എസ്‌. 
നിന്നും 81041596 രജിസ്റ്റര്‍ നമ്പര്‍ പ്രകാരം പാസായ oo am 
\ എന്ന ആള്‍ക്ക്‌ നല്‍കിയ ഡിപ്പോമ സര്‍ട്ടിഫിക്കറ്റ്‌ 
Lal. നോബിള്‍ ടോം എന്നയാള്‍ക്ക്‌ നല്‍കിയ ഡിപ്ലോമ oe ° 
4 101 : ല്‍ ര്‍ട്ടിഫിക്കറ്റ്‌ 
സര്‍ട്ടിഫിക്കറ്റ്‌ നഷ്‌ടപ്പെട്ടു പോയിരിക്കുന്നു. മേല്‍പ്പറഞ്ഞ നഷടടപ്പെടുപോയരക്കുന്നു. മേരപ്പറഞ്ഞ സര്‍്ടഫക്കുറ്റ 

1 ിട്ടിയി 108 റ്‌ നി 

സര്‍ട്ടിഫിക്കറ്റ്‌ ആര്‍ക്കെങ്കിലും കിട്ടിയിട്ടു ണ്ടെങ്കില്‍ അത്‌ epdosamieys slg) cilgyemen അരു MICH ONS 


സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളര്‍, തിരുവനന്തപുരം-40 എന്ന ചിയ ്ടയ്ളട, തിരുഖഞ്ഞ്ചു് യ എ 


വിലാസത്തില്‍ അയച്ചുതരുവാന്‍ താല്പര്യപ്പെടുന്നു. വിലാസത്തില്‍ അയച്ചുതരുവാന്‍ താല്പര്യപ്പെടുന്നു. 


പുതിയ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 

പുതിയ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
പരാതി ഉണ്ടെങ്കില്‍ ഈ പരസ്യ തീയതി മുതല്‍ ഒരു 

പരാതി ഉണ്ടെങ്കില്‍ ഈ പരസ്യ തീയതി മൂതല്‍ ഒരു 
മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളറെ രേഖാമുലം 

മാസത്തിനകം സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളറെ രേഖാമൂലം 

) അറിയിക്കേണ്ടതാണ്‌. 
അറിയിക്കേണ്ടതാണ്‌. 


Gaz. No. 2/2021/DTP (Education). 


299 


KERALA GAZETTE 


[Parr I 





(3) 


നമ്പര്‍ ഡി6/2167/2020. 2020 നവംബര്‍ 25. 


സാങ്കേതിക പരീക്ഷാ കണ്‍ര്‍ദ്ര്രാളര്‍ 2016 ഏപ്രില്‍ 
മാസത്തില്‍ നടത്തിയ മെക്കാനിക്കല്‍ എഞ്ചിനീയറിംഗ്‌ 
ഡിപ്ലോമ പരീക്ഷയില്‍ ശ്രീരാമ പോളിടെക്നിക്‌ കോളേജ്‌ 
തൃധ്പയാര്‍ നിന്നും 13020519 രജിസ്റ്റര്‍ നമ്പര്‍ പ്രകാരം 
പാസ്സായ ശ്രീ. വിഷ്ണു, വി. വി. എന്ന ആള്‍ക്ക്‌ നല്‍കിയ 
ഡിപ്ലോമ സര്‍ട്ടിഫിക്കറ്റ്‌ നഷ്‌ടപ്പെട്ടു പോയിരിക്കുന്നു. 
മേല്‍പ്പറഞ്ഞ സര്‍ട്ടിഫിക്കറ്റ്‌ ആര്‍ക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കില്‍ 
അത്‌ സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളര്‍, തിരുവനന്തപുരം-40 


എന്ന വിലാസത്തില്‍ അയച്ചുതരുവാന്‍ താല്‍പര്യപ്പെടുന്നു. 


പുതിയ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
പരാതി ഉണ്ടെങ്കില്‍ ഈ പരസ്യ തീയതി മൂതല്‍ ഒരുമാസ 
ത്തിനകം സാങ്കേതിക പരീക്ഷാ കണ്‍ദ്രോളറെ രേഖാമൂലം 


അറിയിക്കേണ്ടതാണ്‌. 


(4) 


നമ്പര്‍ ഡിട/2958/2020. 2020 നവംബര്‍ 27. 


സാങ്കേതിക പരീക്ഷാ കണ്‍ദ്രടാളര്‍ 2004 നവഠബര്‍ 
മാസത്തില്‍ നടത്തിയ ഇലക്രടിക്കല്‍ എഞ്ചിനീയറിംഗ്‌ 
ഡിപ്ലോമ പരീക്ഷയില്‍ ത്യാഗരാജര്‍ പോളിടെക്നിക്കില്‍ 


നിന്നും 982873 രജിസ്റ്റര്‍ നമ്പര്‍ പ്രകാരം പാസ്സായ 


രശീ. അഭിലാഷ്‌, പി. എസ്‌. എന്ന ആള്‍ക്ക്‌ നല്‍കിയ 
ഡിപ്ലോമ സര്‍ട്ടിഫിക്കറ്റ്‌ നഷ്‌ടപ്പെട്ടു പോയിരിക്കുന്നു. 
മേല്‍പ്പറഞ്ഞ സര്‍ട്ടിഫിക്കറ്റ്‌ ആര്‍ക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കില്‍ 
അത്‌ സാങ്കേതിക പരീക്ഷാ കണ്‍ട്രോളര്‍, തിരുവനന്തപുരം-40 


എന്ന വിലാസത്തില്‍ അയച്ചുതരുവാന്‍ താല്‍പര്യപ്പെടുന്നു. 


പുതിയ സര്‍ട്ടിഫിക്കറ്റ്‌ കൊടുക്കുന്നതില്‍ ആര്‍ക്കെങ്കിലും 
പരാതി ഉണ്ടെങ്കില്‍ ഈ പരസ്യ തീയതി മൂതല്‍ ഒരുമാസ 
ത്തിനകം സാങ്കേതിക പരീക്ഷാ കണ്‍ദ്രോളറെ രേഖാമൂലം 


അറിയിക്കേണ്ടതാണ്‌. 


സാങ്കേതിക പരീക്ഷാ 
(ഒപ്പ്‌) 


കണ്‍ട്രോളറുടെ കാര്യാലയം, 


കൈമനം, തിരുവനന്തപുരം. ജോയിന്റ്‌ കണ്‍ട്രോളര്‍. 





300 


